കൊറോണ വൈറസ്‌ രോഗ ബാധ 
നിയന്ത്രണവുമായി ബന്ധപെട്ടു ടൂറിസം വകുലിന്‍റെ 
ഉത്തരവാദിത്തങ്ങള്‍ 


kerala | 


| Ve ee er 
God's Own Country 











NOVEL CORONA PREVENTION AND CONTROL 
INTERDEPARTMENTAL COORDINATION 
COMMITTEE MEETING 3°? FEB - 2020 





ജില്ലകളില്‍ ഹോട്ടല്‍, റെസ്‌ടാറെന്റ്‌, ഹോം സ്റ്റേ ഉടമകളുടെ മീറ്റിംഗ്‌ 


സംഘടികിക്കണം 


കൊറോണ കണ്ട്രോള്‍ യൂണിറ്റിലെ ഒരു ഡോക്ടര്‍ ഈ യോഗത്തില്‍ 
പങ്കെടുക്കുകയും എടുക്കേണ്ട മുന്കരുതലുകളെ പറ്റി ചര്‍ച്ച നടത്തുകയും 


വേണം 


o 15/ 01/ 2020 ന്‌ ശേഷം കൊറോണ ബാധിത പ്രദേശങ്ങളില്‍ നിന്നും 
അതിഥികളായി ആരെങ്കിലം വന്നിട്ടുണ്ടെങ്കില്‍ ആ വിവരം ഹെതത്ത്‌ 
കണ്ടോള്‍ റും ല്‍ അറിയിക്കുകയും തുടര്‍നടപടികള്‍ 


കൈക്കൊള്ളകയും ചെയ്യേണ്ടതാണ്‌. 





രോഗ പ്രതിരോധവും നിയന്ത്രണവുമായി ബന്ധപ്പെട്ട ലഘ്ൃ 


ലേഘകള്‍ വിതരണം ചെയ്യക 


പ്രതിരോധ മാരഗ്ഗങ്ങളെ പറ്റി മേല്‍, പറഞ്ഞ 


സ്ഥാപനങ്ങളിലെ ഉദ്യോഗസ്ഥരെ ബേോധവാന്മാരാക്കാക 








